Government of Kerala 
കേരള സർക്കാർ 

2009 


Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 -2011 


GOVERN 


VERNME 


WENT OF 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


THIRUVANANTHAPURAM , TUESDAY 


No . 


13th January 2009 
2009 ജനുവരി 13 
23rd Pousha 1930 
1930 പൌഷം 23 


വാല്യം 54 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Judicial Department 


ജയിൽ വകുപ്പ് 
ലഘുദർഘാസ് പരസ്യം 


ചെക്കു ക ളോ സ്ഥിരം നിക്ഷേ പ ത്തിന്റെ രസീ തു ക ളോ 
സ്വീകരിക്കുന്നതല്ല. ടെണ്ടർ ഫോറത്തിൽ കാണിച്ചിരിക്കുന്ന 
മാതൃക അനുസരിച്ച് ഒരു എഗ്രിമെന്റ് ബോണ്ട്50 രൂപ മുദ്രപത 
ത്തിൽ ഒപ്പിട്ട് ടെണ്ടറിനോടൊപ്പം ഹാജരാക്കണം. 


നമ്പർ സി . പി . വി . - ജി - 83/ 2008 - 09 . 


- 2008 ഡിസംബർ 31. 


തൃശ്ശൂർ ജില്ലയിലെ വിയ്യൂർ സെൻട്രൽ ജയിൽ തോട്ടത്തിലുള്ള 
2008 - 09 വർഷത്തിൽ മാവ്, പ്ലാവ്, കശുമാവ്, ഇലവ്എന്നീ 
ഫലവൃക്ഷങ്ങളിൽ നിന്നുള്ള ആദായം എടുക്കുന്നതിനുള്ള 
അവകാശം ടെണ്ടർ അടിസ്ഥാനത്തിൽ വിൽക്കുന്നതിനുള്ള 
പരസ്യം മുഖേന ഏറ്റെടുക്കുവാൻ തയ്യാറുള്ള വ്യക്തികളിൽ 
നിന്നും വ്യാപാരികളിൽ നിന്നും നിർദ്ദിഷ്ട ടെണ്ടർ ഫോറത്തിൽ 
മുദ്രവെച്ച ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . 

- ടെണ്ടർ ഫോറം 20 - 1 - 2009 വൈകുന്നേരം 4 മണിവരെ ഈ 
ആഫീസിൽ നിന്നും വിൽക്കുന്നതാണ്. ടെണ്ടർ ഫോറത്തിന്റെ 
രണ്ടുപതികൾ വീതം നിശ്ചിത വില ഈ ആഫീസിൽ അടച്ച് 
വാങ്ങിക്കേണ്ടതാണ്. ടെണ്ടർ ഫോറത്തിന്റെ വില അടച്ചത് 
തിരികെ കൊടു ക്കു ന്ന ത ല്ല . ടെണ്ടർ ഫോറം കൈമാറ്റം 
ചെയ്യുവാൻ പാടുള്ളതല്ല. 

-- മുദ്രവെച്ച ടെണ്ടറുകൾ 21-1- 2009 വൈകുന്നേരം 3 മണിവരെ 
ഈ ആഫീസിൽ സ്വീകരിക്കുന്നതാണ്. നിശ്ചിത സമയത്തിനു 
ശേഷം ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . ദർഘാസിനോടൊപ്പം 
ആവശ്യമുള്ള സോൾവൻസി സർട്ടിഫിക്കറ്റ്, നിരതദ്രവ്യം എന്നിവ 
ഹാജരാക്കണം. നിരതദ്രവ്യം വിയ്യൂർ സെൻട്രൽ പ്രിസൺ 
സൂപ ണ്ടിന്റെ പേരിൽ ഡി . ഡി . ആയി ഹാജ രാ ക്ക ണം . 


ദർഘാസുകൾ സമർപ്പിക്കുന്നവരുടേയും അവർ തീരുമാനി 
ക്കുന്ന പ്രതിനിധികളു ടേയും സാന്നിദ്ധ്യത്തിൽ 21- 1- 2009 
വൈകുന്നേരം 4 മണിക്ക് തുറന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന 
നിരക്കുകൾ വായിച്ച് കേൾപ്പിക്കുന്നതാണ്. ഷെഡ്യൂളിൽഓരോ 
ഇനത്തിന്റെയും വില പ്രത്യേകം പ്രത്യേകം രേഖപ്പെടുത്തേണ്ട 
താണ്. ഫലവൃക്ഷങ്ങളുടെ അനുഭവം എടുക്കുന്നതിനായി 
സ്ത്രീകൾ ജയിൽ കോംപൗണ്ടിൽ പ്രവേശിക്കുവാൻ പാടുള്ളതല്ല . 
ഏതെങ്കിലും അപാകതകൾ ഉള്ള ദർഘാസുകൾ ആവശ്യമായ 
രേഖകൾ ( നിരതദ്രവ്യം, സോൾവൻസി സർട്ടിഫിക്കറ്റ്, എഗ്രിമെന്റ്, 
ബോണ്ട് മുതലായവ ) ഉള്ളടക്കം ചെയ്തിരിക്കുന്നതു മായ 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. വിശദ വിവരങ്ങൾ ഈ 
ആഫീസിൽ നിന്നും പ്രവൃത്തിദിവസങ്ങളിൽ ആഫീസ് സമയത്ത് 
നേരിട്ട്അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 


- സെൻട്രൽ പ്രിസൺ, 
വിയ്യൂർ. 


(ഒപ്പ്) 
സൂപ്രണ്ട്. 


KERALA GAZETTE 


[PART III 


ക്വട്ടേഷൻ നോട്ടീസ് 


നമ്പർ സി . 65 / 2008. 


2008 ഡിസംബർ 9. 


കണ്ണൂർ സെൻട്രൽ ജയിൽ വക മതിൽകെട്ടിന് വെളിയിലുള്ള 
തോട്ടങ്ങളിലെ കശുമാവ് 550, മാവ് 361 എന്നീഫലവൃക്ഷങ്ങളിൽ 
നിന്നും 2009-ാമാണ്ടിൽ വിളവ് സീസണിൽ ഉണ്ടാകുന്ന 
കായ്ഫലങ്ങൾ ശേഖരിച്ചെടുക്കുന്നതിനുള്ള അവകാശം വിട്ടു 
കൊടുക്കുന്നതിന് സീൽ ചെയ്ത ക്വട്ടേഷനുകൾ 29 - 1 - 2009 
വൈകുന്നേരം 3.30 മണി വരെ സെൻട്രൽ ജയിൽ ആഫീസിൽ 
സ്വീകരിക്കുന്നതാണ്. 


വിളിക്കുന്നതിന് സൂപ്രണ്ടിന് അധികാരമുള്ളതുമാകു ന്നു . 
ക്വട്ടേഷനിൽ കൂടുതൽതുക കാണിച്ചിട്ടുള്ളത്തൃപ്തികരമല്ലാത്ത 
പക്ഷം പ്രസ്തുത ക്വട്ടേഷൻകാരിൽ നിന്നും നെഗോസിയേഷൻ 
അടിസ്ഥാനത്തിൽ കൂടുതൽ തുകയ്ക്ക് എടുക്കാൻ തയ്യാറുള്ള 
വരിൽനിന്നും ക്വട്ടേഷൻ സ്വീകരിക്കുന്നതാണ്. 

ക്വട്ടേഷൻ സ്ഥിരപ്പെടുത്തിക്കിട്ടുന്ന മുറയ്ക്ക് ഉത്തരവ് 
നൽകിയാൽ ഒരാഴ്ചക്കകം ക്വട്ടേ ഷൻ തുകയും വിൽപ്പന 
നികുതിയും ഈ ആഫീസിൽ അടയ്ക്കേണ്ടതാണ്. ടി കാര്യത്തിൽ 
വീഴ്ച വരുത്തുന്നപക്ഷം ടിയാന്റെ നിരതദ്രവ്യം സർക്കാരിലേക്ക് 
മുതൽ കൂട്ടുന്നതാണ്. ക്വട്ടേഷനിൽ കൂടുതൽ തുക കാണിച്ചിട്ടുള്ള 
ആൾ അന്നുതന്നെ ഒരു താൽക്കാലിക കരാർ എഴുതി ഒപ്പിട്ട് ഏല്പ്പി 
ക്കേണ്ടതാണ്. ഉത്തരവ് കിട്ടുന്ന മുറയ്ക്ക് 50 രൂപ (അൻപത്രൂപ) 
മുദ്രപത്രത്തിൽ കരാർ എഴുതി ഒപ്പിട്ട് ഏല്പിക്കേ ണ്ടതും 
ഫലങ്ങൾ ശേഖരിക്കുന്നതിന് നിയോഗിക്കപ്പെട്ടവരുടെ പേരു 
വിവരങ്ങളുംനൽകേണ്ടതുമാണ്. കൂടുതൽ വിവരങ്ങൾ ആഫീസ് 
പ്രവൃത്തിദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 


വിവരണം 


സീൽ ചെയ്ത ക്വട്ടേഷനുകൾ സൂപ്രണ്ട്, സെൻട്രൽ പ്രിസൺ, 
കണ്ണൂർ- 4 എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതും 500 രൂപ 
നിരതദ്രവ്യം സെൻട്രൽ ജയിൽ ആഫീസിൽ കെട്ടിവെക്കേണ്ടതു 
മാണ്. ക്വട്ടേഷൻ അടക്കം ചെയ്ത കവറിനു പുറത്ത് ജയിൽ 
വക തോട്ടങ്ങളിൽ നിന്നും ഫലങ്ങൾ ശേഖരിച്ചെടുക്കുന്നതിനുള്ള 
ക്വട്ടേഷൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കേണ്ടതാണ്. നിരതദ്രവ്യം 
കെട്ടിവെക്കാത്തവരുടെക്വട്ടേഷൻ സ്വീകരിക്കുന്നതല്ല . 
-- എല്ലാ ക്വട്ടേഷനുകളും അന്നേദിവസം വൈകുന്നേരം 4 
മണിക്ക് ഹാജരുള്ള ക്വട്ടേഷൻകാരുടെയോ അവർ അധികാര 
പ്പെടുത്തിയ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറന്ന് 
പരിശോധിക്കുന്നതും ഏറ്റവും കൂടുതൽ തുക കാണിച്ചിട്ടുള്ള 
ആളിന്റെ തുക ന്യായ മാ യിട്ടു ള്ള താ ണെന്ന് സൂപ ണ്ടിന് 
ബോദ്ധ്യപ്പെടുകയാണെങ്കിൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ 
ഓഫ് പോലീസ് ( പി സൺസ്) അവർകളുടെ ഉത്തരവിന് 
വിധേയമായി ക്വട്ടേഷൻ സ്ഥിരപ്പെടുത്തിക്കൊടുക്കുന്നതും 
അല്ലാതുള്ള ക്വട്ടേഷൻ അസ്ഥിരപ്പെടുത്തി പുനർക്വട്ടേഷൻ 


ഒന്നാം നമ്പർ തോട്ടത്തിലെ കശുമാവ്, മാവ് 
പമ്പ് തോട്ടത്തിലെ കശുമാവ്, മാവ് 
ഫയറിംഗ് റേഞ്ചിലെ കശുമാവ്, മാവ് 

മൂന്നാം നമ്പർ തോട്ടത്തിലെ കശുമാവ്, മാവ് 
5. കുളത്തിനകത്തും പുറത്തുമുള്ള മാവ്. 


സെൻട്രൽ ജയിൽ, 
കണ്ണൂർ. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


